Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL / TV ( N )/ 634/ 2012-14 


, 
കേOVERNME 


ാർ 


രള സർക 
VMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 1. 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 മാർച്ച് 11 
11th March 2014 

1189 കുംഭം 27 
27th Kumbham 1189 


നമ്പർ 


Vol. III 


No. | 


Thiruvananthapuram , 

Tuesday 


1935 ഫാൽഗുനം 20 
20th Phalguna 1935 


PART III 
Stores Purchase 


Medical Education Department 


ദർഘാസ് പരസ്യം 


( 1) 


നമ്പർ സി2-3799 /2014 / എം. സി. റ്റി. 2014 ഫെബ്രുവരി 17 . 

തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോളേജ് ഓഫ് 
ഫാർമസ്യൂട്ടിക്കൽസിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിക്കു ന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി 
നിശ്ചിത തീയതിക്ക് മുൻപ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ 
കോളേജ്, തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ 
എത്തിച്ചിരിക്കേണ്ടതാണ്. 

ദർഘാസ് നമ്പരും സാധനങ്ങളുടെ പേരും എണ്ണവും - 


263/2013 - സ്റ്റുഡന്റ് ഓർഗൻ ബാത്ത് 5 എണ്ണം. 
- ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 420. 

ശരിപ്പകർപ്പ് - 210 . 
- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 10 -3 -2014, 3 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 11 - 3 - 2014, 2 .30 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 11 -3- 2014, 
3 മണി. 


21st JAN . 2014] 


KERALA GAZETTE 


[Part III] 


ന 


ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയക്കു 
ന്നതിനുവേണ്ട തുക ( 50 ) അധികമായി അയയ്ക്കേണ്ടതാണ്. 
ദ ർ ഘാ സ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം 
മുദ്രപ്പത്രങ്ങളോമറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്ത 
തുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേക്ഷകൾ ഈ ഓഫീസിൽ 5 - 3 - 2014 - ന് മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല . 
താമസിച്ച് കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പവ്യത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


ദർഘാസ് നമ്പരും സാധനങ്ങളുടെ പേരും എണ്ണവും 
262/ 2013 (1) റോട്ടറി വാക്വം ഇവാപൊറൈറ്റർ - 1 എണ്ണം. 

(2) ഡിജിറ്റൽ കീമോഗ്രാഫ്- 5 എണ്ണം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- 1,890. 

ശരിപ്പകർപ്പ് - 945. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 10 - 3 - 2014 , 3 മണി. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- - 11- 3 - 2014, 2 . 30 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 11 -3-2014, 
3 മണി. 


ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്ക 
ന്നതിനുവേണ്ട തുക ( 50 ) അധികമായി അയയ്ക്കേണ്ടതാണ്. 
ദ ർ ഘാ സ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം 
മുദ്രപ്പത്രങ്ങളോമറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്ത 
തുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
മണിയോർഡറുകൾവഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേക്ഷകൾ ഈ ഓഫീസിൽ 5 - 3 - 2014 - ന് മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല . 
താമസിച്ച് കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രവ്യത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


No. C2/3799/2014/ MCT. 

17th February 2014. 
Sealed competitive tenders are invited for the 
supply of the following items required for the department 
of College of Pharmaceutical Sciences , Medical College , 
Thiruvananthapuram . 

Tender should be superscribed with tender number 
and addressed to the Principal , Medical College 
Thiruvananthapuram , Pin -695 011. Details can be had from 
this office on working hours till 3. 30 p.m . 

Tender No . and Details of items with Quantity 
263 /2013 - Student Organ Bath - 5 Nos. 
| Cost of tender form : (inclusive of Sales Tax ) 

Original - 420. 

Duplicate — \ 210 . 
- Last date and time of sale of tender form - 10 -3 - 2014, 
3 p . m . 

Last date and time of receipt of tender form 
11-3-2014, 2. 30 p. m. 

Opening date and time of tender - 11- 3-2014, 3 p . m . 

Tender form will be sent through post if required 
provided due amount with sufficient postage charge 
( 50 ) is sent by way of Money Order in favour of the 
Principal, Medical College, Thiruvananthapuram , Kerala 
State , Pin -695 011. Money Order should reach this office 
on or before 5 - 3 - 2014 . No other forms of remittance will 
be accepted . 


No. C2/2441/2014/ MCT. 

18th February 2014. 
Sealed competitive tenders in the prescribed form 
are invited for the supply of the following items required 
for the department of Medical College of Pharmaceutical 
Science, Thiruvananthapuram. 

Tender should be superscribed as Tender Number 
and addressed to the Principal, Medical College , 
Thiruvananthapuram . Pin -695 011. Details can be had from 
the office on working hours till 3 .30 p .m . 

Tender No. and Details of items with Quantity 
262/ 2013 (1) Rotary Vacuum Evaporator - 1 No. 

(2) Digital Kymograph — 5 Nos. 
Cost of tender form : (inclusive of Sales Tax ) 

Original - 1,890 . 

Duplicate - 945. 
- Last date and time of sale of tender form - 10 -3 -2014, 
3 p. m . 

Last date and time of receipt of tender form 
11- 3-2014, 2.30 p . m . 

Opening date and time of tender - 11 -3 - 2014, 3 p . m . 


നമ്പർ സി2 -2441/ 2014 / എം . സി. റ്റി . 2014 ഫെബ്രുവരി 18. 

- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോളേജ് ഓഫ് 
ഫാർമസ്യൂട്ടിക്കൽ സയൻസിലേക്ക് ആവശ്യമായ താഴെ 
പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് നിശ്ചിത 
ഫോറത്തിൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർ ഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി നിശ്ചിത 
തീയതിക്ക് മുൻപ് പിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരി 
ക്കേണ്ടതാണ്. 


21st JAN . 2014] 


KERALA GAZETTE 


[Part III ] 


Opening date and time of tender form 
15 - 3- 2014, 12 Noon . 


Tender form will be sent through post if required 
provided due amount with sufficient postage charge 
( 50) is sent by way of Money Order in favour of The 
Principal ,Government Medical College , Thiruvananthapuram , 
Kerala State , Pin -695 011 . Money Order should reach this 
office on or before 5 - 3 -2014 . No other forms of 
remittance will be accepted . 


Date upto which rates are to be firms— 31-5 - 2014. 


Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital , Kozhikode. 


Govt. Medical College , 
Thiruvananthapuram . 


( Sd.) 
Principal. 


- (2) 


ദർഘാസ് പരസ്യം 


നമ്പർ എസ്2 / 4755/ 2013. 


2014 ഫെബ്രുവരി 7. 


( 1) 


കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപ്രതി 
യി ലേക്ക് സോഡാലം- 5 ലിറ്റർ കാൻ - 250 എണ്ണം 
വിതരണം ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ അയ യ്ക്കുന്ന കവ റിന് മുകളിൽ നമ്പർ 
എസ്2/4755/2013 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 


നമ്പർ എസ്1 - 10671/ 2013 . 

2014 ഫെബ്രുവരി 5. 
- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 
ഓർത്തോ പീ ഡിക് ഡിപ്പാർട്ടു മെന്റിലേക്ക് ആ വ ശ്യ മായ 
സർജിക്കൽ ഉപകരണങ്ങൾ (ആർട്ടറി ഫോർസെപ്സ്, ആലീസ് 
ഫോർസെപ്തസ് നീഡിൽ ഹോൾഡർ മുതലായവ) സപ്പെ 
ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ സീൽ ചെയ്ത ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ അ യ യ്ക്കുന്ന കവ റിന് മുക ളിൽ നമ്പർ 
എസ്1 / 10671/2013 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

അടങ്കൽ തുക - 87,080. 
നിരതദ്രവ്യം - 1 %. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 458 . 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- - 13 - 3 - 2014 , 3 മണി. 


അടങ്കൽ തുക - 3,75, 000 


നിരതദ്രവ്യം - 1 %. 


ടെണ്ടർ ഫോറത്തിന്റെ വില - 859 . 


ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 10 - 3 - 2014, 3 മണി. 


ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
14 -3 - 2014, 5 മണി. 


ടെണ്ടർ ഫോറം കിട്ടേണ്ട അ വ സാന തീയതിയും 
സമയവും - 11- 3 - 2014 , 5 മണി. 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 15 - 3 - 2014 , 
12 മണി. 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 12 - 3 - 2014 , 
ഉച്ചയ്ക്ക് 12 മണി. 


- ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി 31 - 5 - 2014. 


- ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരി 
ക്കേണ്ട അവസാന തീയതി - 30 - 6 - 2014 . 


- ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയയ്ക്കേ 
ണ്ട തു മാ യ വിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപ്രതി, കോഴിക്കോട്- 8. 


No . S2/ 4755/2013 . 


7th February 2014 . 


-- ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയയ്ക്കേണ്ടതു 
മായ വിലാസം-- സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപ്രതി 

കോഴിക്കോട്. 
No. S1/ 10671/2013. 

5th February 2014 . 
Sealed tenders in the prescribed from are invited 
for the supply of Surgical Instruments for Orthopaedics 
Department ( Artery forceps, Allis forceps, Needle Holder 
Etc .) of Medical College Hospital, Kozhikode. 

Superscription Tender No. should be specifically 
noted as S1 /10671 /2013 . 

Tender Cost - 87,080 . 
EMD - 1 %. 

Price of tender (in duplicate ) ST cash only /Money 
order - 458. 

Date and time of close of sale of tender form 
13 -3 -2014, 3 p . m . 

Date and time of receipt of tender form 
14-3 - 2014, 5 p . m . 


Sealed tenders in the prescribed forms are invited for 
the supply of Soda Lime-5Ltr. Can — 250 Nos. to Medical 
College Hospital, Kozhikode- 8. 

Superscrition Tender Number should be specifically 
noted - S2/ 4755/2013. 


Tender Cost _ 3 ,75 ,000 


Price of tender ( including Tax ) ST Cash only / 

Money Order - 859 . 

Date and time of close of sale of tender form 
10 - 3 - 2014, 3 p . m . 


21st JAN . 2014] 


KERALA GAZETTE 


[Part III] 


Date and time for receipt of tender - 11 - 3- 2014, 5 p . m . 


No. 


Date and time for opening of tender - 12 -3 - 2014 , 12 Noon. 


Date upto which rates are to be firms— 30 -6 -2014 . 


Sl. Tender No . and Name of Item with 

Estimate amount 
1 S1/ 12243/2013 — Single Stage Single Guage 

Diaphram Operated regulator with high pressure 
- Safty Valve and Guage Cover - 1 , 88, 500. 
S1/390 /2014 _ Stapes Drill for ENT Department 
- 4 .00,000 


Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent,Medical College Hospital, Kozhikode -8 . 


( 3 ) 


നമ്പർ എസ്1/ 12243 / 2013. 


2014 ഫെബ്രുവരി 10 . 


കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപ്രതി 
യിലേക്ക് താഴെ പറയുന്നവ സം ചെയ്യുന്നതിന് നിശ്ചിത 
ഫോറത്തിൽ സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Superscription Tender Number should be specifically 
noted as S1 /12243/2013 . 

E . M .D . - 1 % 
Price of tender ( in duplicate ) ST Cash only / 

Money Order - 458 for Sl. No.1 , 916 for Sl. No. 2 . 

Date and time of close of sale of tender form – 
15- 3 - 2014, 3 p . m . 

Date and time for receipt of tender - 17- 3-2014, 5 p. m . 
Date and time for opening of tender - 18 -3 - 2014 , 12 Noon . 
Date upto which rates are to be firms — 30 -6 - 2014 . 

Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode . 


അടങ്കൽ തുക 


കമ് 
നമ്പർ 


ടെണ്ടർ നമ്പരും 
സാധനങ്ങളുടെ 
വിവരവും 


1, 88 ,500 


1 S1/12243/ 2013 - സിംഗിൾ സ്റ്റേജ് 

സിംഗിൾ ഗേജ് ഡയഫം ഓപ്പറേറ്റഡ് 
റെഗുലേറ്റർ വിത്ത് ഹൈ പ്രഷർ വാൽവ് 
ആന്റ് ഗേജ് കവർ 


4 , 00 , 000 


2 S1/ 390/ 2014 - സ്റ്റേപിസ് ഡിൽ 

( ഇ . എൻ. ടി. ഡിപ്പാർട്ടുമെന്റിലേക്ക്) 


Medical College Hospital, 
Kozhikode -8 . 


( Sd .) 
Superintendent. 


ടെണ്ടർ അയ യ്ക്കുന്ന ക വ റിന് മുകളിൽ നമ്പർ 
എസ്1 /12243 /2013 . എന്ന്വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

അടങ്കൽ തുക - 5,88,500 


നിരതദ്രവ്യം - 1 %. 


ടെണ്ടർ ഫോറത്തിന്റെ വില കമനമ്പർ1 - ന് 458, 
കമനമ്പർ 2 - ന് - 916. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 3 - 2014, 3 മണി. 


ദർഘാസ് ദീർഘിപ്പിക്കൽ പരസ്യം 
- നമ്പർ എസ്1 / 6831/ 2013 / HDS. 

2014 ഫെബ്രുവരി 14. 
- കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി 
യിലേക്ക് താഴെ പറയുന്നവ സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത 
ഫോറത്തിൽ സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനം - ബ്ലഡ് കളക്ഷൻ മെറ്റീരിയൽസ് [PBK3 EDTA 
(2 ml) നോൺ വാക്വം ട്യൂബ്, പി. ബി . ക്ലോട്ട് ആക്ടിവേറ്റ് 5 
എം . എൽ. ട്യൂബ്മുതലായവ . 

- ടെണ്ടർ അ യ യ ക ക വ റിന് മുകളിൽ നമ്പർ 
എസ്1 / 6831/ 2013 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

അടങ്കൽ തുക - 58,250. 
നിരതദ്രവ്യം 1 %. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 458 . 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 20 - 3 - 2014 , 3 മണി. 

ടെണ്ടർ ഫോറം കിട്ടേണ്ട അ വ സാന തീയതിയും 
സമയവും - 21- 3- 2014, 5 മണി. 

- ട ണ്ട ർ പാളി ക്കു ന്ന തീയ തിയും സമയവും 
22 - 3 - 2014 ഉച്ചയ്ക്ക് 12 മണി. 


ടെണ്ടർ ഫോറം കിട്ടേണ്ട അ വ സാ ന തീയ തിയും 
സമയവും - 17 - 3- 2014, 5 മണി. 

ടെണ്ടർ പൊളിക്കു ന്ന തീയതിയും സമയവും 
18 - 3 - 2014 ഉച്ചയ്ക്ക് 12 മണി. 

ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരി 
ക്കേണ്ട അവസാന തീയതി 31- 6 - 2014. 
- ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച അയക്കേ 
ണ്ട തു മാ യ വിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപ്രതി, കോഴിക്കോട്- 8. 
No. S1/ 12243/ 2013. 

| 10th February 2014. 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരി 
ക്കേണ്ട അവസാന തീയതി 30 - 6 - 2014. 


Sealed tenders in the prescribed form are invited for 
the supply of the following items to Medical College 
Hospital, Kozhikode. 


ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയയ്ക്കേ 
ണ്ട തു മാ യ വിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപത്രി, കോഴിക്കോട്- 8. 


21st JAN . 2014 ] 


KERALA GAZETTE 


[Part III ] 


No. S1/6831/2013/ HDS. 


14th February 2014. 


അടങ്കൽ തുക - 9 ലക്ഷം. 


നിരതദ്രവ്യം-- 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി സഹിതം ); 

ഒറിജിനൽ - 1,890. 


ഡ്യൂപ്ലിക്കേറ്റ് - 945. 


ദർ ഘാസ് ഫോറം വിൽക്കപ്പെടുന്ന അ വ സാന 
തീയതിയും സമയവും - 18 - 3- 2014, 3 മണി. 


Sealed tenders in the prescribed forms are invited for 
the supply of the following items to Medical College 
Hospital , Kozhikode . 

Items - Blood Collection materials [PBK3 EDTA 
(2 ml.) Non Vacuum Tube, PB Clot Activate (5ml.) Non 
Vacuum Tube etc .] 

Superscription tender number should be specifically 
noted - S1 / 6831 / 2013 . 

Tender Cost - 58, 250. 
E . M.D . 1 %. 

Price of tender ( in duplicate ) ST Cash only /Money 
Order - 458. 

Date and time of close of sale of tender form 
20 - 3- 2014, 3 p . m 

| Date and time for receipt of tender form - 21 - 3 - 2014, 
5 p . m . 

Date and time for opening of tender - 22- 3 -2014, 12 Noon . 
Date upto which rates are to be firms — 30 -6 - 2014. 

Address of Officer from whom tender forms are 
to be obtained and whom tenders are to be sent 
The Superintendent, Medical College Hospital, Kozhikode. 


ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 19 - 3- 2014, 5 മണി. 

ദർഘാസ് നിരക്ക് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 
30 - 3 - 2015 . 


- കൂടുതൽ വിവ ര ങ്ങ ൾ പവൃത്തി സമയത്ത് ഈ 
ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ 
നടപടികൾ മുന്നറിയിപ്പില്ലാതെ നീട്ടി വെയ്ക്കുന്നതിനോ, 
നിർത്തി വെയ്ക്കുന്നതിനോ ഉള്ള അധികാരം സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. 


Medical College Hospital, 
Kozhikode-8 . 


(Sd.) 
Superintendent. 


No. S2 - 10190/ 2013 /IMCH . 

31st January 2014. 
Sealed tenders are invited for the supply of 
Laparoscopic accessories items in IMCH Medical College, 
Kozhikode - 8 . List of items can be had from the office of 
undersigned during office hours on any working days. 
Envelope containing tenders should be superscribed with 
tender numbers and should be addressed to the 
Superintendent, IMCH , Medical College , Kozhikode -8 
Kerala . Tender must be submitted in sealed cover. Tender 
will be opened on 21 - 3 - 2014 at 11 a. m . in the presence 
of such of the tenderers or their authorized persons who 
may be present at that time. Late tenders will not be 
accepted. 


ദർഘാസ് പരസ്യം 


No. S2 -10190/ 2013 /IMCH. 

2014 ജനുവരി 31 . 
- കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശുസംരക്ഷണ 
കേന്ദ ത്തി ലേക്ക് ആവശ്യമായ ലാ പാസ് കോപിക് 
ആക് സ സ റീസ് വിതരണം ചെയ്യുന്നതിലേക്ക് നിശ്ചിത 
ഫോറത്തിൽ മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസ് അടക്കം ചെയ്യുന്ന കവറിനുമുകളിൽ ദർഘാസ് നമ്പർ 
എഴുതേണ്ടതും സൂപ്രണ്ട്, മാതൃശിശു സംരക്ഷണ കേന്ദ്രം, 
കോഴിക്കോട്- 8, കേരളം എന്ന വിലാസത്തിൽ അയച്ചിരിക്കേണ്ട 
തുമാണ്. ദർഘാസുകൾ താഴെ ചേർത്തിട്ടുള്ള തീയതികളിലും 
സമയത്തും അപ്പോൾ ഹാജരായിട്ടുള്ള ദർഘാസ് സമർപ്പിച്ച 
വരുടെയോ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമാരുടേയോ 
സാന്നിദ്ധ്യത്തിൽ 21-3 - 2014 -ാം തീയതി രാവിലെ 11 മണിക്ക് 
തുറ ക്കു ന്ന താ ണ് . വൈകികിട്ടുന്ന ദർ ഘാ സു കൾ 
പരിഗണിക്കുന്നതല്ല . 

ദർഘാസ് സമർപ്പി ക്കു വാൻ താൽ പ ര്യ മു ള്ള വർ 
ഐ . എം . സി . എച്ച് ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന 
പ കാരം തുക അടച്ചാൽ ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പ്, ഡാഫ്റ്റ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ 
വില യായി സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് ഫോറം 
വി. പി. പി. ആയി അയയ്ക്കുന്നതല്ല. 


Intending tenderers may on application to the 
Superintendent, IMCH , Medical College, Calicut, Kerala 
will obtain the requisite tender form in which the tenders 
should be submitted . 

Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms in which will not be refunded any circumstances. 

The tenderers should under take the responsibility 
for the intimate service even if any change in the 
dealership of the product supply . 

The tender forms are not transferable . Charges 
Postage Stamp, Draft etc. will not be accepted towards the 
cost of tender forms. Tender forms will not be sent by 
VPP . Tender should be accompanied by EMD amounting 
to 1 % ( Rounded to next one Rupee ) of the total cost of 
articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 


Approximate Cost - ` 9 ,00, 000 . 


21st JAN . 2014 ] 


KERALA GAZETTE 


[Part III ] 


Cost of tender form ( including Tax ): 

Original— 1,890 . 


Duplicate — \ 945. 


If sent by post, postage charge — 50 extra. 

Closing date and time of tender form 
18 -3- 2014 , 3 p . m . 

Last date and time of receipt of tender form 
19 - 3 - 2014 , 5 p . m . 

Date up to which rates are to be firm — 30 -3 -2015 . 

Further details can be had from the office of the 
undersigned during office hours on any working day. The 
undersigned has the right to postpone /cancel the tender 
without further notice . 


DETAILS OF ITEM 


Si. 
No. 


1 
2 
3 
4 
5 
6 
7 
8 
9 
10 


Quantity 
Name of Items 

(Nos.) 
Tissue Morcelator Unit 
Forward -Oblique Telescope 30° 
Forward -Oblique Telescope 30° 
Uterine Manipulator 
Operating sheath 
Continous Flow Operating sheath 
Forceps Insert 
Scissors Insert 
Vaginal tube 
Hysteroscopy pump with accessories 1 


Institute of Maternal & Child Health , 
Govt.Medical College , Kozhikode . 


(Sd .) 
Superintendent. 


